Rog . No. ELVAR 


Government of Kerala 

1977 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


19th May 1977 


Vol. XXII] Trivandrum , Thursday , 


No. 298 


29th Vaisakha 1899 


NOTICE 
UNDER SECTION 9 (5 ) OF THE KERALA LAND ACQUISITION 

Act, 1961 ( ACT 21 OF 1962) 
No. Al . 1324/74. 

12th May 1977 . 
Notice is hereby given that the Governmentintend to take possession of the 
lands mentioned in the list below , which are required for a public purpose 
under the Kerala Land Acquisition Act, 1961 (Act 21 of 1962). All persons 
interested in the lands are required to appear in person or by authorised agent 
on 8-6-1977 at 11 a.m. before the Special Tahsildar for L. A. (NH) , 
Quilon and to state/put in a statement in writing signed by themselves 
or their agents showing the nature of their respective interests in the lands 
and the amount and particulars of their claim to compensation for such interests 
in the lands and their objections, ifany to the measurements made under section 
8 of the Act. 
Note.-- If the persons interested refuse to make a claim to compensation or 

omit without sufficient reasons, to make such claim , the amount to 
be awarded by the Court, in the event of a reference being made to 
it on application made by them shall in no case exceed the amount 

awarded by the Collector under section 11 of the Act. 
താഴെ കൊടുത്തിരിക്കുന്ന ലിസ്ററിൽ പറഞ്ഞിട്ടുളളതും, 1961 - ലെ 
കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962- ലെ 21 -ാം ആക്ററ് പ്രകാരം ഒരു 
പൊതുക്കാര്യത്തിന് ആവശ്യമായിട്ടുളളതുമായ ഭൂമി കൈവശപ്പെടുത്തുവാൻ 
ഗവൺമെൻറ് ഉദ ° ദേശിക്കുന്നുവെന്ന്ഇതിനാൽ നോട്ടീസ് നൽകിയിരിക്കുന്നു . 
പസ്തുത ഭൂമിയിൽ അവകാശബന്ധമുളള എല്ലാപേരും നേരിട്ടോ, അധികത 
ഏജൻറുമൂലമോ 8-6-1977 -ാം തീയതി പകൽ 11 മണിക്ക് കൊല്ലം നാഷ 
ണൽ ഹൈവേ പൊന്നുംവില സ്പെഷ്യൽ തഹശീൽദാർ മുമ്പാകെ ഹാജരാകു 
1 33/1586/ MC. 


2 


കയും, ഭൂമിയിൽ അവരോരോരുത്തർക്കുമുളള അവകാശബന°ധങ്ങളുടെ സ്വഭാ 
വവുംഭൂമിയിൽഅങ്ങനെയുളള അവകാശബന്ധങ്ങൾ സംബന്ധിച്ചിടത്തോളം 
നഷ്ട പ്രതിഫലത്തിന് അവർക്കുളള തേർച്ചയുടെ തുകയും വിവരങ്ങളും 
ആക്ററ് 8 -ാം വകുപ്പു പ്രകാരം എടുത്തിട്ടുളള അളവു സംബന്ധിച്ച് വല്ല 
ആക്ഷേപവും ഉണ്ടെങ്കിൽ അതും എതാണെന്നു കാണിച്ചുകൊണ്ട് പ്രസ്താവന 
ചെയ്യുകയും, അവരോ അവരുടെഏജൻറുമാരോ എഴുതി ഒപ്പിട്ട ഒരു സ്റേറററു 
മെൻറ് സമർപ്പിക്കുകയും ചെയ്യണമെന്ന് അവരോട് ആവശ്യപ്പെടുന്നു . 
കുറിപ്പ്. -അവകാശബന്ധമുളളവർ നഷ്ടപതിഫലത്തിന് തേർച്ചചെയ്യാൻ 

കൂട്ടാക്കാതിരിക്കുകയോ, മതിയായ കാരണമില്ലാതെ അങ്ങനെ തേർച്ച 
ചെയ്യാൻ വീഴ്ച ചെയ്യുകയോചെയ്യുന്നപക്ഷം അവരുടെ അപേക്ഷ 
യിൻമേൽ കോടതിക്ക് റഫറൻസ് അയയ്ക്കുന്ന സംഗതിയിൽ 
കോടതി വിധിച്ചുകൊടുക്കേണ്ട തുക യാതൊരു സംഗതിയിലും 
ആക്റ് 11 -ാം വകുപ്പു പ്രകാരം കളക്ടർ വിധിച്ചുകൊടുക്കുന്ന 
തുകയിൽ കവിയാൻ പാടില്ലാത്തതാകുന്നു . 

Particulars of lands 


Taluk. - Quilon 


Block No. 13 Kalluvathukkal. 
District. - Quilon . 

Village - Kalluvathukkal. 
Sy. No. 

Description 


691429-30 /18 
6914/ 29-30 /10 
6914/ 29-30/17 
6914/29-30/21 
6914/29-30/22 


Dry 
do . 
do .. 
do . 


Extent 
Are. Sqm . 

0 47 
2 02 
2 02 
0 07 
0 25 
0 08 


do. 


Total 


4 91 


Quilon . 


(Sd.) 
Special Tahsildar for L. A. (N. H.). 


PRINTED AND PUBLISHED BY THE S.G.P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1977 . 


Reg . No. KL/ TVL 


Borrerament of Kerala 

1977 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


" 


19th May 1977 


.. 


Vol. XXII] Trivandrum , Thursday, 


[No. 299 


29th Vaisakha 1899 


+ 


GOVERNMENT OF KERALA 
Revenue (S ) Department 

NOTIFICATION 
No. 21225 /S1/77 /RD. 

Dated , Trivandrum , 19th May 1977 . 
S. R. O. No. 423 /77. - In exercise of the powers conferred by Section 
100A of the Kerala Land Reforms Act, 1963 (1 of 1964), the Government of 
Kerala hereby make the following amendments to their Notification 
No. G. O. (MS) 311 /75 /RD dated the 4th April, 1975 , published as S.R.O. 
No. 305/75 in the Kerala Gazette Extraordinary No. 174, dated the 4th April , 
1975 , as subsequently amended , namely : 

AMENDMENTS 
In the schedule to the said notification , 

(1) under the heading " CANNANORE DISTRICT” , in column (2), 
against the entry " 6. North Wynad Taluk ” in column (1), for the words, 
brackets and figure “ Additional Deputy Collector (Land Reforms) V 
Cannanore" , the following shall be substituted , namely : 

" Additional Deputy Collector (Land Reforms), Cannanore" ; 
(2 ) under the heading " TRICHUR DISTRICT" , – 

(a) in column (2), against the entry “ . Chavakkad Taluk” in 
column (1), for the words, brackets and figures " Additional Deputy Collector 
(Land Reforms) II Trichur" , the following shall be substituted , namely : 

" Deputy Collector (Land Reforms), Trichur" ; 
33 /1587/MC 


, 


2 


(b ) in column (2 ), against the entry " 3. Talappilly Taluk ” in 
column (1), for the words, brackets and figure " Additional Deputy Collector 
(Land Reforms) 1 Trichur” , the following shall be substituted , namely : 

" Deputy Collector (Land Reforms), Trichur” ; 

(c) in column (2), against the entry " 4. Mukundapuram Taluk ” in 
column (1), for the words, brackets and figures " Additional Deputy Collector 
(Land Reforms) Il Trichur " , the following shall be substituted , namely : -- 

" Deputy Collector (Land Reforms), Trichur ” ; 

(d ) in column (2), against the entry " 5. Trichur Taluk" in column 
(1), for the words, brackets and figures " Additional Deputy Collector (Land 
Reforms) II Trichur” , the following shall be substituted , namely : 

" Deputy Collector (Land Reforms), Trichur" ; 
(3) under the heading " KOTTAYAM DISTRICT” , 

( a) in column (2), against the entry " 1. Kottayam Taluk " in 
column (1), for the words, brackets and figures " Additional Deputy Collector 
(Land Rcforms) II, Kottayam " , the following shall be substituted , namely : 

" Additional Deputy Collector (Land Reforms), Kottayam " ; 

(b ) in column (2), against the entry " 2. Vaikom Taluk” in column 
(1), for the words, brackets and figure " Additional Deputy Collector (Land 
Reforms) I, Kottayam " , the following shall besubstituted ,namely : 

" Deputy Collector (Land Reforms), Kottayam ” ; 

(c) in column (2 ), against the entry " 3. Changanacherry Taluk ” 
in column (1), for the words, brackets and figure " Additional Deputy Collector 
(Land Reforms) I, Kottayam ” , the following shall be substituted , namely : 

" Deputy Collector (Land Reforms), Kottayam ” ; 

(d ) in column (2), against the cntry " 4. Meenachil Taluk” in 
column (1), for the words, brackets and figure " Additional Deputy Collector 
(Land Reforms) I Kottayam ” , the following shall be substituted, namely : 

“ Deputy Collector (Land Reforms), Kottayam " ; 

(e) in column (2), against the entry " 5. Kanjirappally Taluk” in 
column (1), for the words, brackets and figures " Additional Deputy Collector 
(Land Reforms) II, Kottayam " , the following shall be substituted , namely ; 

" AdditionalDeputy Collector (Land Reforms),Kottayam " ; 


3 


(4 ) under the heading " IDUKKIDISTRICT" , - 

(a) in column (2), against the entry " 1. Peermade Taluk” in 
column (1), for the words, brackets and figure " Additional Deputy Collector 
(Land Reforms) I Idukki" , the following shall be substituted , namely : 


" Deputy Collector (Land Reforms), Idukki" ; 

(b ) in column (2 ), against the entry " 2. Udumbanchola Taluk ” in 
column (1), for the words, brackets and figure " Additional Deputy Collcctor 
(Land Reforms) I Idukki” , the following shall be substituted , namely : 

" Deputy Collector (Land Reforms), Idukki" ; 

(c) in column (2), against the entry " 3. Thodupuzha Taluk ” in 
column (1), for the words, brackets and figures "Additional Deputy Collector 
(Land Reforms) II Idukki" , the following shall be substituted , namely : 

" Deputy Collector (Land Reforms), Idukki" ; 
(5 ) under theheading " ALLEPPEY DISTRICT" , - 

(a ) in column (2), against the entry " 1. Karthikappally Taluk " in 
column (1), for the words, brackets and figures " Additional Deputy Collector 
(Land Reforms) II, Alleppey " , the following shall be substituted , namely : 

“ Deputy Collector (Land Reforms), Alleppey " ; 

(b) in column (2), against the entry " 2. Shertallai Taluk ” in 
column (1), for the words, brackets and figures " Additional Deputy Collector 
(Land Reforms) II, Alleppey" , the following shall be substituted , namely : 


" Deputy Collector (Land Reforms), Alleppey " ; 

(c) in column (2), against the entry " 5. Mavelikkara Taluk ” in 
column (1), for the words, brackets and figures " Additional Deputy Collector 
(Land Reforms) II, Alleppey" , the following shall be substituted ,namely : 

" Deputy Collector ( Land Reforms), Alleppey" ; 

(d ) in column (2), against the entry " 6. Thiruvalla Taluk” in column 
(1), for the words, brackets and figures " Additional Deputy Collector (Land 
Reforms) II, Alleppey ", the following shall be substituted , namely : 

" Deputy Collector (Land Reforms), Alleppey" ; 


4 


(e) in column (2), against the entry " 7. Kuttanad Taluk” in 
column (1), for the words and brackets “ Additional Deputy Collector (Land 
Reforms), Alleppey" , the following shall be substituted , namely : 

“ Deputy Collector (Land Reforms), Alleppey" ; 


(6 ) under the heading " QUILON DISTRICT" , 

(a ) in column (2), against the entry " 2. Karunagappally Taluk” 
in column (1), for the words and brackets " Additional Deputy Collector 
( Land Reforms), Quilon ” , the following shall be substituted , namely : 


“ Deputy Collector (Land Reforms), Quilon " ; 


(b ) in column ( 2), against the entry " 5. Pathanamthitta Taluk” in 
column (1), for the words and brackets " Additional Deputy Collector (Land 
Reforms), Quilon " , the following shall be substituted , namely:. 


" Deputy Collector (Land Reforms), Quilon " ; 

(c) in column (2), against the entry " 6. Kottarakkara Taluk ” in 
column (1 ), for the words and brackets " Additional Deputy Collector (Land 
Reforms), Quilon " , the following shallbe substituted, namely : 


1 


" Deputy Collector (Land Reforms), Quilon " ; 

(7 ) under the heading " TRIVANDRUM DISTRICT" , - 
in column (2 ), against the entry " 2. Nedumangad Taluk ” in column (1), for 
the words and brackets “ Additional Deputy Collector (Land Reforms), 
Trivandrum ” , the following shall be substituted , namely : 


" Deputy Collector ( Land Reforms), Trivandrum ” . 


By order of the Governor, 

S. PADMAKUMAR , 
Special Secretary to Government. 


5 


Explanatory Note 
( This does not form part of the Notification but is intended to indicate its 
general purport). 

For want of adequate work , Government have decided to abolish 10 posts 
of Deputy Collectors functioning as full-time Chairmen of Taluk Land Boards, 
(1) Talappilly, (2 ) Nedumangad , (3 ) Chavakkad, Mukundapuram and 
Trichur, (4 ) Peermade and Udumbanchola , (5 ) Thodupuzha, (6 ) 
Kuttanad , ( 7 ) Karunagappally, Kottarakkara and Pathanamthitta , 
(8) North Wynad , (9) Vaikom and (10) Shertallai, Karthigappally ,Mavelik 
kara and Thiruvalla with effect from 17-5-1977 A. N. Consequent on the 
abolition of these posts, the Deputy Collectors (Land Reforms) in the concerned 
Districts have to function as Chairmen of the above Taluk Land Boards for 
attending to the residuary work. The notification is intended to achieve the 
above purpose . 


PRINTED AND PUBLISHED BY THE S.G.P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 2977. 


33/ 1587 /MC: 


Reg . No. KL/TV /12 


o 
Government of Kerala 

1971 . 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


19th May 1977 


Vol. XXII] Trivandrum , Thursday, 


( No. 300 


29th Vaisakha 1899 


GOVERNMENT OF KERALA 
Public Works ( Transport- B ) Department 

NOTIFICATION 
No. 22367/ TB2/77/PW. 

Dated , Trivandrum , 17th May 1977 . 
Whereas in exercise of the powers conferred by clause (1) of Article 258 
of the Constitution , the President has in Notification No. 2 /4 /63/Judl. II 
dated 31-5-1963 entrusted the Government of Kerala with their consent the 
functions of the Central Government under the Kerala Land Acquisition Act, 
1961 ( Act 21 of 1962 ), in relation to the acquisition of land for the purpose 
of the Union , in the Kerala State; 

And whereas it appears to the Government of Kerala that the land 
specified in the schedule below is needed or is likely to be needed for a 
public purpose, to wit for road over-bridge No. 171 at Tiruvalla , notice to 
that effect is hereby given to all whom it may concern in accordance with 
the provisions of section 3(1) of the said Act. 

ഭരണഘടന , 258 -ാം വകുപ്പ് (1) -ാം ഖണ്ഡത്താൽ നൽകപ്പെട്ട അധികാരങ്ങൾ 
വിനിയോഗിച്ച് രാഷ്ടപതി, 

യൂണിയൻറ ആവശ്യങ്ങൾക്കായി കേരള 
സംസ്ഥാനത്ത്ഭൂമി വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ചിടത്തോളം, 1961- ലെ 
കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962- ലെ 21 -ാം ആക്ററ്) പ്രകാരം കേന്ദ 
ഗവൺമെൻറിൻ (പ്രവൃത്തികൾ 31-5-1963 -ാം തീയതിയിലെ 2/ 4/63/ Judl. 
II-ാം നമ്പർ പരസ്യപ്രകാരം കേരള ഗവൺമെൻറിനെ ആ ഗവൺമെൻറിൻറ 
സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കയാലും; 

താഴെ കാണിച്ചിരിക്കുന്ന പട്ടികയിൽ വിവരിച്ചിട്ടുളള ഭൂമി ഒരു പൊതു 
ക്കാര്യ ത്തിന്, അതായത് തിരുവല്ലായിൽ 171 -ാം നമ്പർ റാവർ ( ബിഡ്ജിന് 
ആവശ്യമുണ്ടെന്നോ, ആവശ്യമുണ്ടാകാനിടയുണ്ടാ.ന്നാ കേരള ഗവൺമെൻറിന 

33/1591 MC, 


Survey No. 


തോന്നുന്നതിനാലും അതിനുള്ള നോട്ടീസ് അതുസംബന്ധിക്കുന്നഎല്ലാവർക്കും 
cos? no on 3 ( 1) ago 2013 loei jouumuna 

അനുസരിച്ച 
ഇതിനാൽ നൽകിയിരിക്കുന്നു . 

SCHEDULE 
District - Alleppey. 

Taluk - Tiruvalla . 
Village - Tiruvalla . 
( The extent given is approximate) 
Description 

Extent 

A. Sq. m . 
170 /1-28 Dry 

2 12 
By order of the Governor, 

N. R. AUGUSTINE , 

Joint Secretary to Government. 
DECLARATIONS 

I 
No. 21298 /TB2/77/ PW . 

Dated, Trivandrum , 18th May 1977. 
Whereas in exercise of the powers conferred by clause ( 1) of article 258 
of the Constitution , the President has in his Notification No. 2/4 /63 /Judl. II 
dated 31-5-1963 entrusted the Government of Kerala , with their consent the 
functions of the Central Government, under the Kerala Land Acquisition 
Act, 1961 (Act 21 of 1962) in relation to acquisition of land for the purpose of 
the Union , in this State; 

And whereas under sub-section (4 ) of section 19 of the said Act the 
Government of Kerala have directed that view of the urgency of the case, 
the provisions of section 5 of the Act shall not apply to the land specified in 
the schedule below ; 

And whereas the Government are satisfied that the said land has to be 
acquired for a public purpose ; 

The Government of Kerala hereby declare under section 6 of the Act 
that the land specified in the Schedule below and measuring twenty-two 
A res and fifty-one Square metres, be the same a little more or less, is needed 
for a public purpose, to wit for the conversion of Ernakulam - Trivandrum 
metre gauge to broad gauge ( for transhipment arrangement) and under 
section 7 of the Act direct the Special Tahsildar (L. A.), Collectorate , 
Quilon to take order for the acquisition of the land . Further under 
sub -section (1 ) of section 19 of the Act the Government direct that the 
Collector may take possession of the land on the expiry of fifteen days from 
the date of publication of the notice mentioned in sub - section (1) of section 9 
of the Act. 

A plan of the land is kept in the Office of the Special Tahsildar (L. A.), 
Collectorate, Quilon and may be inspected at any time during office hours. 

Boomreism , 258–6. 18yº (1) -5. oumenormoni mabangis mw ? 
കാരങ്ങൾ വിനിയോഗിച്ച് രാഷ്ടപതി 

യു ണിയൻറ ആവശ്യത്തിനായി 


3 


ഈ സംസ്ഥാനത്ത് ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം 
1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക്റ്റം (1962- ലെ 21 -ാം ആക്റ് 
പകാരം കേന്ദ്രഗവൺമെൻറിൻറ് വത്തികൾ തന്റെ 31-5-1963 -ാം തീയതി 
യിലെ 2/ 4/ 63IJud). II-ാം നമ്പർ പരസ്യ (പകാരം കേരള ഗവൺമെന്റിനെ 
ആ ഗവൺമെൻറിൻറ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കയാലും; 
- പ്രസ്തുത ആക്ട് 19 -ാം വകുപ്പ് (4) -ാം ഉപവകുപ്പു പ്രകാരം കേരള 
ഗവൺമെൻറ് പ്രസ്തുത സംഗതിയുടെ അടിയന്തിരസ്ഥിതി പരിഗണിച്ച്, 
ആക്ട് 6 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളള 
ഭൂമിക്ക് ബാധകമല്ലെന്ന് നിർദ്ദേശിക്കയാലും; 

പസ്തുത ഭൂമി ഒരു പൊതുക്കാര്യത്തിനായി വിലയ്ക്കെടുക്കേണ്ടതാ 
ണെന്ന് ഗവൺമെൻറിന് ബോദ്ധ്യപ്പെട്ടിരിക്കുന്നതിനാലും; 

കേരള ഗവൺമെൻറ് താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളളതും 22 ആർ സ് 
51 ച . മീററർ വിസ്തീർണ്ണമുളളതുമായ ഭൂമി, അത്അതതന്നെയോ, അതിൽ 
അൽപ്പം കുറവോ കൂടുതലോആയിരുന്നാലും വേണ്ടതില്ല , ഒരു പൊതുക്കാര്യ 
ത്തിന് അതായത്എറണാകുളം- തിരുവനന്തപുരം മീററർഗേജ് ലൈൻ | ബാഡ് 
ഗേജായി മാററുന്നതിന്, (ടാൻഷിപ്പ്മെൻറിന് ആവശ്യമാണെന്ന്ആക്ററ് 6 -ാം 
വകുപ്പു പ്രകാരം ഇതിനാൽ പ്രഖ്യാപിക്കുകയും, ആ ഭൂമി വിലയ്ക്കെടുക്കുന്ന 
തിനുള്ള ഉത്തരവ് സ്വീകരിപ്പാൻ ആക്ററ് 1 -ാം വകുപ്പു പ്രകാരം സ്പെഷ്യൽ 
തഹശീൽദാർ ( പൊന്നുംവില ), കളക്റററേററ്, കൊല്ലംഎന്നആളോട് നിർദ്ദേ 
ശിക്കുകയും ചെയ്യുന്നു . ആക്ട് 9 -ാം വകുപ്പ് ( 1) -ാം ഉപവകുപ്പിൽ പറഞ്ഞിരി 
ക്കുന്ന നോട്ടിസ് പ്രസിദ്ധപ്പെടുത്തുന്ന തീയതിമുതൽ പതിനഞ്ചു ദിവസം 
കഴിഞ്ഞാൽ , കളക്ററർക്ക് ആ ഭൂമി കൈവശപ്പെടുത്താവുന്നതാണെന്നുംകൂടി 
ആക്ട്, 19 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പു പ്രകാരം ഗവൺമെൻറ് നിർദ്ദേശി 
ക്കുകയും ചെയ്യുന്നു . , 

. സ് ഥലത്തിൻറ പ്ലാൻ സ്പെഷ്യൽ തഹശീൽദാർ ( പൊന്നുംവില ) , 
കളക ° റററേററ്, കൊല്ലം എന്ന ആളുടെ ആഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആഫീസ് 
സമയത്ത് എപ്പോഴെങ്കിലും അത് പരിശോധിക്കുകയും ചെയ്യാം. 

SCHEDULE 
District.-Quilon . 

Taluk. - Quilon . 
Village.-- Vadakkevila . 
( The extent given is approximate) 

: Extent 
Sl. No. Survey No. 

Description Ares Sq . m . 
1 : 51/6 

05 47 
:1, 2 , 53,3 

02 02 
3 . 

06 90 
4 . 57/6 

80 
. 5 . 11 : 57,8 

02 02 
6 , 57/16 

10 
7 . 57117 

93 
5 - 1 , 
8 . 57118 

01 

00 
9 . 57/19 

93 
10 . 57/20 

01 34 


Dry land 


1 


553 - 4 


1 


01 


3 


sܗܺܪܘܽܕܺܝܗ݈ܗܘܽܗܝ 


33 


00 
00 


33 


3 


00 


3 1 


3) 


Total 


22 


51 


4 


II 
No. 22077 / TB2/ 77/PW. 

Dated , Trivandrum , 17th May 1977 . 
Whereas in exercise of the powers conferred by clause (1) of Article 
258 of the Constitution, the President has in his Notification No. 2/4 /63/ 
Judl. II dated 31-5-1963 entrusted the Government of Kerala with their 
consent, the functions of the Central Government under the Kerala Land 
Acquisition Act, 1961 (Act 21 of 1962), in relation to acquisition of land 
for the purpose of the Union in this State ; 

And whercas under sub -section (4 ) of section 19 of the said Act the 
Government of Kerala have directed that in view of the urgency of the 
case, the provisions of section 5 of the Act shall not apply to the land 
specified in the Schedule below ; 

And whereas the Government are satisfied that the said land has to be 
acquired for a public purpose ; 

The Government of Kerala hereby declare under section 6 of the Act 
that the land specified in the Schedule below and measuring two Ares and 
sixty Square metres be the same a little more or less, is needed for a public 
purpose, to wit for the conversion of Ernakulam - Trivandrum metre gauge to 
broad gauge (for transhipment arrangement) and under section 7 of the Act 
direct the Special Tahsildar ( L. A.), Collectorate, Quilon to take order for 
the acquisition of the land . Further, under sub-section (1) of section 19 
of the Act the Government direct that the Collector may take possession of 
the land on the expiry of fifteen days from the date of publication of the 
notice mentioned in sub -section ( 1) of section 9 of the Act. 

A plan of the land is kept in the office of the Special Tahsildar (L. A.) 
Collectorate, Quilon and may be inspected at any time during office hours. 

ഭരണഘടന 258 -ാം വകുപ്പ്(1) -ാം ഖണ്ഡത്താൽ നൽകപ്പെട്ട അധികാര 
ങ്ങൾ വിനിയോഗിച്ച് രാഷ്ടപതി, യൂണിയന്റെ ആവശ്യത്തിനായി ഈ 
സംസ്ഥാനത്ത്ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം 1961- ലെ 

കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962- ലെ 21 -ാം ആക°ററ °) പ്രകാരം കേന്ദ 
ഗവൺമെൻറിൻറ ( പ്രവൃത്തികൾ തൻ 31-5-1963 -ാം തീയതിയിലെ 
21463 Judl. II-ാം നമ്പർ പരസ്യ പ്രകാരം കേരള ഗവൺമെൻറിനെ, ആ ഗവൺ 
മെൻറിൻറെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കയാലും; 

പ്രസ്തുതആക° റ് 19-ാം വകുപ്പ് (4) -ാം ഉപവകുപ്പു പ്രകാരം കേരള 
ഗവൺമെൻറ് (പസ്തുത സംഗതിയുടെ അടിയന്തിരസ്ഥിതി പരിഗണിച്ച്, 
ആക്ററ് 5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളള 
ഭൂമിക്ക് ബാധകമല്ലെന്ന് നിർദേശിക്കയാലും; 

പ്രസ്തുത ഭൂമി ഒരു പൊതുക്കാര്യത്തിനായി വിലയ്ക്കെടുക്കേണ 
താണെന്ന് ഗവൺമെൻറിനു ബോദ്ധ്യപ്പെട്ടിരിക്കുന്നതിനാലും; 

കേരള ഗവൺമെൻറ് താഴെ കാണുന്ന പട്ടികയിൽ വിവരിച്ചിട്ടുളളതു • 
2 ആർ 60 ച . മീററർ വിസ്തീർണ്ണമുളളതുമായ ഭൂമി, അത് അതതന്നെയോ. 
അതിൽ അൽപ്പം കുറവോകൂടുതലോആയിരുന്നാലും വേണ്ടതില്ല , ഒരു പൊതു 
ക്കാര്യത്തിന് അതായത് എറണാകുളം- തിരുവനന്തപുരംമീററർഗേജ് ( ബാഡ് 
ഗേജാക്കി മാറ്റുന്നതിന്, (ടാൻഷിപ്പ്മെൻറിന് ആവശ്യമാണെന്ന്ആക്ററ് 6 -ാം 


5 


വകുപ്പു പ്രകാരം ഇതിനാൽ പ്രഖ്യാപിക്കുകയും, ആ ഭൂമി വിലയ്ക്കെടു 
ന്നതിനുളള ഉത്തരവ് സ്വീകരിപ്പാൻ ആക്റം 1 -ാം വകുപ്പു പ്രകാരം 
സ്പെഷ്യൽ തഹശീൽദാർ ( പൊന്നുംവില ), കളക്റററേററ്, കൊല്ലം എന്ന 
ആളോട് നിർദ്ദേശിക്കുകയുംചെയ്യുന്നു . ആക്ററ് 9 -ാം വകുപ്പ് (1) -ാം ഉപ 
വകുപ്പിൽ പറഞ്ഞിരിക്കുന്ന നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ 
പതിനഞ്ചു ദിവസം കഴിഞ്ഞാൽ കളക്റർക്ക് ആ ഭൂമി കൈവശപ്പെടുത്താവുന്ന 
താണെന്നും കൂടി ആക്ററ് 19 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പു പ്രകാരം 
ഗവൺ മെൻറ് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 

സ്ഥലത്തിന്റെ പ്ലാൻ സ്പെഷ്യൽ തഹശീൽദാർ ( പൊന്നുംവില ), 
കളക്റററേററ്, കൊല്ലം എന്ന ആളുടെആഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആഫീസ് 
സമയത്ത് എപ്പോഴെങ്കിലും അത് പരിശോധിക്കുകയുംചെയ്യാം. 

SCHEDULE 

District. - Quilon. 
Taluk . - Quilon . 

Village. - Vadakkevila . 
( Tlle extent given is approximate ) 
Sy. No. Description 

Extent 

Ares Sq.m. 
57 |7 

2 60 


Dry 


By order of the Governor, 

N. R. AUGUSTINE , 
Joint Secretary to Government. 


PRINTED AND PUBLISHED BY THE S.G.P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1977. 
33/1591 


